Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 


കേരള സര്‍ക്കാര്‍ 





Government of Kerala Reg. No. KL/TV(N)/634/2021 -2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ഫെ്രുവരി 16 








തിരുവനന്തപുരം, 16th February 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 4 7 
Vol. X Thiruvananthapuram, 4th Kumbham 1196 No. 
1942 മാഘം 27 
Tuesday 


27th Magha 1942 








PART 111 


Commissionerate of Land Revenue 


1196 


KERALA GAZETTE 


[Parr 111 





(7) 


നമ്പര്‍ സി1-8271/2020. 2020 ഒക്ടോബര്‍ 19. 


മാവേലിക്കര താലൂക്കില്‍ മാവേലിക്കര വില്ലേജില്‍ 
കൊറ്റാര്‍കാവ്‌ മുറിയില്‍ കിഴക്കേ പനയന്നാമുറിയില്‍ 
വീട്ടില്‍ കെ. ജെ. ജാക്സന്‍ സാമുവേല്‍ 26-6-2020-ല്‍ 
മരിച്ചുപോയിട്ടുള്ളതിനാല്‍ അവകാശിയെ തെളിയിക്കുന്ന 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ കാണിച്ച്‌ പരേതന്റെ സഹോദരി 
ടിയില്‍ ജെയ്സി ജേക്കബ്‌ ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ 
മാവേലിക്കര വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വരുത്തിയ രേഖകള്‍ പരിശോധിച്ചതില്‍ 
നിന്നും പരേതന്റെ നിയമപരമായ അവകാശി താഴെ 
പറയുന്നയാളാണെന്ന്‌ കാണുന്നു. 


പേര്‌ മരിച്ചയാളുമായുള്ള വയസ്‌ 
ബന്ധം 
ജേക്കബ്‌ സാമുവല്‍ പിതാവ്‌ 58 


പരേതന്‍ അവിവാഹിതന്‍ ആകയാല്‍ പരേതന്റെ 
പേരിലുള്ള വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ 
ടിയാന്റെ പിതാവായ ജേക്കബ്‌ സാമുവല്‍ മാത്രമാണ്‌ പരേതന്റെ 
നിയമാനുസൃത അവകാശിയെന്ന്‌ തെളിയിക്കുന്ന ഒരു 
സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ള 
പക്ഷം ആയത്‌ പരസ്യ തീയതി മുതല്‍ 30 ദിവസത്തിനകം 
ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരാകേണ്ടതാണ്‌. തപാല്‍ 
മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ 


പരിഗണിക്കുന്നതല്ല. 


(8) 


നമ്പര്‍ സി1-8272/2020. 2020 ഒക്ടോബര്‍ 19. 


മാവേലിക്കര താലൂക്കില്‍ കണ്ണമംഗലം വില്ലേജില്‍ 
മുറിയില്‍ വീട്ടില്‍ 


വനജാക്ഷി പത്മാകരന്‍ 1-8-2020-ല്‍ മരിച്ചുപോയിട്ടുള്ളതിനാല്‍ 


BQ OO EN Lat തട്ടാരേത്ത്‌ 
അവകാശികളെ തെളിയിക്കുന്ന സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കണമെന്ന്‌ 
കാണിച്ച്‌ പരേതയുടെ മകന്‍ ടിയില്‍ ജയരാജന്‍, പി. 
ബോധിപ്പിച്ചുവന്ന അപേക്ഷയിന്മേല്‍ കണ്ണമംഗലം വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവരുത്തിയ രേഖകള്‍ 
പരിശോധിച്ചതില്‍ നിന്നും പരേതയുടെ നിയമപരമായ 


അവകാശികള്‍ താഴെ പറയുന്നവരാണെന്ന്‌ കാണുന്നു. 


ക്രമ പേര്‍ മരിച്ചവരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഡോ. പി. പ്രദീപ്കുമാര്‍ മകന്‍ 68 
2 മാധൂരി ദേവരാജന്‍ മകള്‍ 67 
3 ജയരാജന്‍, പി. മകന്‍ 64 
4 ശ്രീകല, വി. മകള്‍ 64 
5 പി. സഞ്ജിീവ്കുമാര്‍ മകന്‍ 60 


സുധീന്ദ്രലാല്‍, പി. 56 


122 


പരേതയുടെ ഭര്‍ത്താവ്‌ മുന്‍പിനാലെ മരണപ്പെട്ടിട്ടുള്ളതി 
നാലും പരേതയുടെ പേരിലുള്ള ഫാമിലി പെന്‍ഷന്‍ 
കുടിശ്ശിക കൈപ്പറ്റുന്നതിനും മറ്റ്‌ വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ 
ഹാജരാക്കുന്നതിനും ഇതില്‍ മൂന്നാം കക്ഷിക്കു വേണ്ടി 
മറ്റുള്ളവര്‍ തങ്ങളുടെ അവകാശങ്ങള്‍ ഒഴിഞ്ഞുകൊടുത്തു 
കൊണ്ട്‌ സമ്മപ്രതങ്ങള്‍ ഹാജരാക്കിയിട്ടുള്ളതിനാല്‍ ടി 
ആവശ്യങ്ങള്‍ക്ക്‌ പരേതയുടെ മകനും മൂന്നാം കക്ഷിയുമായ 
ജയരാജന്‍, പി. ആണ്‌ പരേതയുടെ നിയമാനുസൃത അവകാശി 
എന്ന്‌ തെളിയിക്കുന്ന ഒരു സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ പരസ്യ തീയതി 
മുതല്‍ 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
ഹാജരാകേണ്ടതാണ്‌. തപാല്‍മാര്‍ഗ്ഗമായും കാലാവധി കഴിഞ്ഞും 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
മാവേലിക്കര. 


(പ്പ) 


തഹശീൽദാർ. 





KOTTAYAM DISTRICT 


ജമാബന്തി നോട്ടീസ്‌ 


(1) 


നമ്പര്‍ ഡി.സികെ.്റി.എം/229/2020-03. 2021 ജനുവരി 16. 


കോട്ടയം താലൂക്കിലെ വില്ലേജുകളിലെ 2019-20 വര്‍ഷത്തെ 
ജമാബന്തി പരിശോധനയിന്മേലുള്ള മേല്‍ പരിശോധന ജമാബന്തി 
ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടര്‍ (എല്‍ എ) കോട്ടയം താഴെ 
ചേര്‍ക്കുന്ന തീയതികളില്‍ രാവിലെ 10.30 മുതല്‍ അതാത്‌ 
വില്ലേല്‍ ആഫീസുകളില്‍ വച്ച്‌ നടഞ്തുന്നതാണ്‌. 











_ വിലേജിന്റെ പേര്‍ പരിശോധന തീയതി 
നമ്പര്‍ & © 

(0) (2) (3) 

1 പാമ്പാടി 4-2-2021 
2 ഏറ്റുമാനൂര്‍ 11-2-2021 
3 മീനടം 18-2-2021 
4 മണര്‍കാട്‌ 17-2-2021 
5 ചെങ്ങളം സൌത്ത്‌ 4-3-2021 
6 ഓണംതുരുത്ത്‌ 12-3-2021 
7 ചെങ്ങളം കിഴക്ക്‌ 5-2-2021 
8 അകലക്കുന്നം 12-2-2021 
9 കൂരോപ്പട 19-2-2021 
10 അയ്മനം 26-2-2021 
11 കുമരകം 5-3-2021 
12 അതിരമ്പുഴ 8-2-2021 
13 വിജയപുരം 15-2-2021 
14 കോട്ടയം 22-2-2021 
15 വേളൂര്‍ 1-3-2021 
16 മുട്ടമ്പലം 8-3-2021 
7 പനച്ചിക്കാട്‌ 9-2-2021 
18 പുതുപ്പള്ളി 16-2-2021 
19 നാട്ടകം 23-2-2021 
20 പേരൂര്‍ 2-3-2021 
21 കൈപ്പുഴ 9-3-2021 
22 ആര്‍പ്പൂക്കര 10-2-2021 
23 തിരുവാര്‍പ്പ്‌ 17-2-2021 
24 പെരുമ്പായിക്കാട 24-2-2021 
25 അയര്‍ക്കുന്നം 3-3-2021 
26 ആനിക്കാട്‌ 10-3-2021 





16th Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


1197 





(2) 


നമ്പര്‍ G3-5373/2018. 2018 ജൂലൈ 17. 


മീനച്ചില്‍ താലൂക്കിലെ വില്ലേജുകളിലെ 2017-18 
വര്‍ഷത്തെ ജമാബന്തി പരിശോധനയിന്മേലുള്ള മേല്‍ പരിശോധന 
ജമാബന്തി ഓഫീസറായ ഡെപ്യ്യൂട്ടി കളക്ടര്‍ (എല്‍ എ) 
കോട്ടയം താഴെ ചേര്‍ക്കുന്ന തീയതികളില്‍ രാവിലെ 10.30 


മൂതല്‍ അതാത്‌ വില്ലോ ആഫീസുകളില്‍ വച്ച്‌ നടത്തുന്നതാണ്‌. 














പി വില്ലേജിന്റെ പേര്‌ പരിശോധന തീയതി 

നമ്പര്‍ 
a) (2) (3) 
1 കുറവിലങ്ങാട്‌ 19-9-2018 
2 വെളിയന്നൂര്‍ 22-9-2018 
3 വെള്ളിലാപ്പള്ളി 24-9-2018 
4 കിടങ്ങൂര്‍ 25-9-2018 
5 കാണക്കാരി 26-9-2018 
6 ഇലയ്ക്കാട്‌ 27-9-2018 
7 കുറിച്ചിത്താനം 28-9-2018 
8 ഉഴവൂര്‍ 29-9-2018 
9 രാമപുരം 1-10-2018 
10 മോനിപ്പള്ളി 3-10-2018 
11 ളാലം 4-10-2018 
12 പുലിയന്നൂര്‍ 5-10-2018 
13 മീനച്ചില്‍ 6-10-2018 
14 ഭരണങ്ങാനം 8-10-2018 
15 പൂവരണി 9-10-2018 
16 വള്ളിച്ചിറ 10-10-2018 
17 കടനാട്‌ 11-10-2018 
18 കൊണ്ടൂര്‍ 12-10-2018 
19 പൂഞ്ഞാര്‍ 15-10-2018 
20 പുഞ്ഞാര്‍ വടക്കേക്കര 16-10-2018 
21 പൂഞ്ഞാര്‍ നടുഭാഗം 17-10-2018 
22 പുഞ്ഞാര്‍ തെക്കേക്കര 20-10-2018 
23 മേലുകാവ്‌ 22-10-2018 
24 തലപ്പാലം 23-10-2018 
25 തീക്കോയി 24-10-2018 
26 ഈരാറ്റുപേട്ട 25-10-2018 
27 മൂന്നിലവ്‌ 26-10-2018 
28 കടപ്ലാമറ്റം 27-10-2018 

കളക്ടറേറ്റ്‌, (പ്പ്‌) 

കോട്ടയം. ഡെപ്യ്യൂട്ടി കളക്ടര്‍ (എല്‍. എ). 


Gaz. No. 7/2021/DTP (CLR). 


123 


Meenachil Taluk 
പരസ്യം 
൬ 


നമ്പര്‍ സി2-10429/2020. 2020 ഒക്ടോബര്‍ 6. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ കിടങ്ങൂര്‍ 
വില്ലേജില്‍ പിറയാര്‍ കരയില്‍ തുണ്ടത്തില്‍ വീട്ടില്‍ 
ഗിരീഷ്‌കുമാര്‍, റ്റി. എന്‍. എന്നയാള്‍ 28-1-2019-ല്‍ മരണ 
മടഞ്ഞിട്ടുള്ളതാണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്ന 
തിന്‌ ഒരു അവകാശ സര്‍ട്ടിഫിക്കറ്റിനുവേണ്ടി സമര്‍പ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍മേല്‍ കിടങ്ങൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ പരേതന്‌ താഴെ 


പറയുന്ന ഒരു അവകാശി ഉള്ളതായി കാണുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
ആനന്ദവല്ലി മാതാവ്‌ 70 


ആയതിനാല്‍ ടി ആവശൃത്തിലേക്കുള്ള പരേതന്റെ 
മേല്‍ 
മാത്രമാണെന്ന്‌ കാണിച്ച്‌ ഒരു അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ 


നിയമാനുസൃത അവകാശി വിവരിച്ചവര്‍ 


നേരിട്ട്‌ രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത 
തീയതിക്കുശേഷവും തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങളും പരാതികളും സ്വീകരിക്കുന്നതല്ല. 

(2) 


നമ്പര്‍ സി2-10906/2020. 2020 ഒക്ടോബര്‍ 27. 


കോട്ടയം ജില്ലയില്‍ മീനച്ചില്‍ താലൂക്കില്‍ ഉഴവൂര്‍ 
വില്ലേജില്‍ പെരുന്താനം കരയില്‍ പത്തുപറയില്‍ വീട്ടില്‍ 
എം. സി. മാത്യു എന്നയാള്‍ 27-8-2020-ല്‍ മരണമടഞ്ഞിട്ടുള്ള 
താണ്‌. വിവിധ ആവശ്യങ്ങള്‍ക്ക്‌ ഹാജരാക്കുന്നതിന്‌ ഒരു 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനു വേണ്ടി സമര്‍പ്പിക്കപ്പെട്ട 
അപേക്ഷയിന്‍ മേല്‍ ഉഴവൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിയതില്‍ പരേതന്‍ താഴെ പറയുന്ന 


അവകാശികള്‍ ഉള്ളതായി കാണുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 ഏലിയാമ്മ മാത്യു ഭാര്യ 81 

2 ജോജി പി. മാത്യൂ മകന്‍ 52 

3 ദീപ മാത്യു മകള്‍ 47 


ആയതിനാല്‍ Sl ആവശ്ൃത്തിലേക്കുള്ള പരേതന്റെ 
നിയമാനുസൃത അവകാശികള്‍ മേല്‍ വിവരിച്ചവര്‍ മാത്രമാണ്‌ 
എന്ന്‌ കാണിച്ച്‌ ഒരു അന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
നല്‍കുന്നതിന്‌ ആര്‍ക്കെങ്കിലൂം എന്തെങ്കിലും ആക്ഷേപമോ 
പരാതികളോ ഉള്ളപക്ഷം ആയത്‌ ഈ പരസ്ൃം ഗസറ്റില്‍ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ 
രേഖാമൂലം സമര്‍പ്പിക്കേണ്ടതാണ്‌. നിശ്ചിത തീയതിക്കുശേഷവും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങളും പരാതികളും 
സ്വീകരിക്കുന്നതല്ല. 


